Regn . No . KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2012 


Reg. No, രജി. നമ്പർ 
KL/TV ( N )/634/ 2012 -14 


17 


GOVERN 


കേ 


രള സർക്കി 
WMENT OF 


ക്കാർ 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


13th November 2012 
2012 നവംബർ 13 


Vol . I 


- No. 1 23 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


വാല്യം 1 


നമ്പർ 


22nd Karthika 1934 
1934 കാർത്തികം 22 


PART III 


Stores Purchase 


Agriculture Department 


നിബന്ധനകൾ 


ദർഘാസ് പരസ്യം 


1. 


നമ്പർ സി - 1571/ 2012 . 


2012 ഒക്ടോബർ 15 . 


സംസ്ഥാന വിത്തു കൃഷിത്തോട്ടമായ മുണ്ടേരി സീഡ് 
ഗാർഡൻ കോംപ്ലക്സിലെ വിവിധ നഴ്സറികൾക്കാവശ്യമായ 
താഴെ പറയുന്ന പോളിത്തീൻ സാധനങ്ങൾ വിതരണം 
ചെയ്യുന്നതിനായി ടെണ്ടർ ക്ഷണിച്ചുകൊള്ളുന്നു . 


മത്സരസ്വഭാവമുള്ളമുദ്രവച്ച ടെണ്ടറുകൾ 7 - 12 - 2012 - ന് 
പകൽ 3 മണിവരെ സ്വീകരിക്കുന്നതും അന്നുതന്നെ 
പകൽ 3.30 മണിക്ക് ഹാജരായിട്ടുള്ള കരാറുകാരുടെ 
സാന്നിദ്ധ്യത്തിൽ തുറന്ന് പരിശോധിക്കുന്നതുമായിരിക്കും. 
ടെണ്ടറിൽ ഏറ്റവും കുറഞ്ഞ നിരക്ക് രേഖപ്പെടുത്തുന്ന 
കരാറുകാരന്റെ പേരിൽ ടെണ്ടർ താൽക്കാലികമായി 
ഉറപ്പിക്കുന്നതായിരിക്കും. 


ഇനം 


ഗേജ് അളവ് 


തൂക്കം 


കമ 
നമ്പർ 


1 


പോളിത്തീൻ കവർ 


350 25X15 


സെ . മീ 


400 കി . ഗ്രാം 


2 


പോളിത്തീൻ കവർ 


350 15x15 


സെ . മീ 200 കി . ഗ്രാം 


- ടെണ്ടർ ഫോമുകൾ 7 - 12 - 2012 പകൽ 1 മണിവരെ 
ആഫീസിൽ നിന്നും വിൽപ്പന നടത്തുന്നതായിരിക്കും. 
ടെണ്ടർ ഫോമിന്റെ വില 450 + വിൽപ്പന നികുതി 
ആയിരിക്കും. തപാലിൽ ടെണ്ടർ ഫോമുകൾ ആവശ്യം 
ഉള്ള വർ 500 ക്യഷി ഡെപ്യൂട്ടി ഡയറക്ടറുടെ 

പേരിൽ മണിയോർഡർ അയയ്ക്കേണ്ടതാണ്. തപാലിൽ 
ഉണ്ടാ കു ന്ന കാല താ മ സ ത്തിന് ഈ ഓഫീസ് 
ഉത്തരവാദിയായിരിക്കുകയില്ല . 


3 


പോളിത്തീൻ കവർ 


200 15x10 


സെ . മീ 200 കി . ഗ്രാം 


4 പോളിത്തീൻ ഷീറ്റ് 

( ട്രാൻസ്പരന്റ്) 


.. 300 ഗേജ് 


300 കി . ഗ്രാം 


3. നിരതദ്രവ്യമായി 4,000 കൃഷി ഡെപ്യൂട്ടി ഡയറക്ട 
റുടെ പേരിൽ ഡിമാന്റ് ഡ്രാഫ്റ്റായി പൂരിപ്പിച്ച ടെണ്ടർ 

ഫോമിനോടൊപ്പം ഹാജരാക്കേണ്ടതാണ്. 
4. പൂരിപ്പിച്ച ടെണ്ടർ ഫോമുകൾ, ഡെപ്യൂട്ടി ഡയറക്ടർ, 
വിത്തുകൃഷിത്തോട്ടം,മുണ്ടേരി പി. ഒ., മലപ്പുറം ജില്ല 
പിൻ - 679 334 എന്ന വിലാസത്തിൽ സമർപ്പിക്കേണ്ടതും 
കവറിന് പുറത്ത് “ നമ്പർ സി -1571/ 12 പ്രകാരമുള്ള 
വിവിധ നഴ്സറികൾക്കാവശ്യമായ പോളിത്തീൻ സാധന 
ങ്ങൾ വിതരണം ചെയ്യുന്നതിനുള്ള ടെണ്ടർ ” എന്ന് 
നാമകരണം ചെയ്യേണ്ടതുമാണ്. 


5. ടെണ്ടറിൽ ഏറ്റവും കുറഞ്ഞ നിരക്ക് രേഖപ്പെടുത്തുന്ന 
വ്യക്തിയുടെ/ സ്ഥാപ ന ത്തിന്റെ പേരിൽ മലപ്പുറം 
പ്രിൻസിപ്പൽ കൃഷി ഓഫീസറുടെ അംഗീകാരത്തിന് 
വിധേ യ മായി ടെണ്ടർ ഉറപ്പിക്കു ന്നതും ടെണ്ടറിന് 
അംഗീകാരം ലഭിച്ചതായി അറിയിപ്പ് ലഭിച്ച് 15 ദിവസ 
ത്തി നു ള്ളിൽ മുഴു വൻ ഉൽപ്പന്ന ങ്ങളും ഏറ്റവും 
അടു ത്തുള്ള നില മ്പൂർ പാർസൽ ഓഫീസിൽ 
എത്തിക്കേണ്ടതുമാണ്. 
6. സാധനങ്ങളുടെ ഗുണ നിലവാരം കൃഷി ഡെപ്യൂട്ടി 

ഡ യ റ ക് ടറോ അ ദ്ദേ ഹം അ ധി കാ ര പ്പെ ടു ത്തുന്ന 
ഉദ്യോഗസ്ഥനോ പരിശോധിച്ച ശേഷമേ ഏറ്റെടുക്കു 

കയുള്ളൂ. 
7 . ടെണ്ടർ ഉറപ്പിക്കുന്ന വ്യക്തി 100- ന്റെ മുദ്രപത്രത്തിൽ 

പ്രാഥമിക കരാർ ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. 
8. ടെണ്ടറിൽ ഓരോ ഇനത്തിന്റെയും വില പ്രത്യേകം 

അക്കത്തിലും അക്ഷരത്തിലും രേഖപ്പെടുത്തേണ്ടതാണ്. 
9. ഈ നിരക്കു കൾക്ക് 31 - 3 - 2013 വരെ പ്രാബല്യം 
ഉണ്ടായിരിക്കും. 


10 . ടെണ്ടർ ഒറ്റയ്ക്കോ കൂട്ടായോ റദ്ദാക്കുവാനോ നിരസിക്കു 

വാ നോ ഉള്ള അ ധി കാരം ഫാം ഡെ പട്ടി 

ഡയറക്ടറിൽ നിക്ഷിപ്തമായിരിക്കും. 
11. നിലവിലുള്ള സർക്കാർ ടെണ്ടർ വ്യവസ്ഥകൾ ഈ 

ടെണ്ടറിനും ബാധകമായിരിക്കും. 


- 12. ടെണ്ടർ ദിവസം സർക്കാർ അവധി പ്രഖ്യാപിക്കുന്ന 

പക്ഷം തൊട്ടടുത്ത പ്രവൃത്തി ദിവസം ടെണ്ടർ നടത്തു 
ന്നതായിരിക്കും. 


വിത്തുകൃഷിത്തോട്ടം, 
മുണ്ടേരി, മലപ്പുറം. 


( ഒപ്പ്) 
ഡെപ്യൂട്ടി ഡയറക്ടർ. 


